Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. 021. MMIS 
KL / TV (N )/ 12 / 12 - 14 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 


31st January 2012 

2012 200101 31 
11th Magha 1933 

1933 morelo 11 


5 


eijo 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Forest Department 


TENDER NOTICE 
No. 251 /2012 

12th January 2012. 
Competitive sealed tenders are invited by the 
undersigned on behalf of Governor of Kerala in the 
prescribed form from eligible original equipments 
manufacturers or their authorized representatives or 
dealers or others for supply of the following items in 
Kozhikode Forest Division . The tender documents can be 
purchased from the Office of the Divisional Forest Officer , 
Kozhikode, during office hours upto 1 p . m . on the date of 
tender. Cost of tender form is non refundable. The tender 
documents should be properly filled up and should be 
submitted on or before 3 p . m . on 15 - 2 -2012 . It should be 
accompanied by all necessary documents , along with 1 % 
of the quoted amount as Earnest Money Deposit by way of 


Bankers DD or Fixed Deposit or National Saving 
Certificate or any approved certificate drawn in favour 
of Divisional Forest Officer, Kozhikode , payable at 
Kozhikode . Incomplete tenders or tenders without 
necessary documents or tenders without name, address 
and signature or tenders not in accordance with tender 
conditions will not be accepted . The Divisional Forest 
Officer , Kozhikode reserves the right to reject any tender 
either partly or in full or increase or reduce the quantity 
of any item without assigning any reason thereof. If the 
tender date happens to be a holiday or the tender could not 
be conducted on the notified date, due to any reason , the 
tender will be conducted at the same place and time on the 
next working day, as per the same conditions. 

Cost of tender forms in respect of each tender with 
* 300 + VAT and EMD of each tender @ 1 % of quoted 
price. 

If the tender could not be conducted on the said date 
or tenders are not received for all items or any of the 
articles those tender will be conducted at the above place 
and time with same conditions on 22 -2 - 2012 . If tender 
could not conducted for any of the item even on the date 
the tender will be conducted for such item on 29 -2 -2012 . 
All existing rules and regulations, directions etc. prescribed 
by the Kerala Forest Department and as per the STP Rules 
shall be applicable for the tender also . 


5 . The financial bid of the technically qualified tenderers 

only will be considered for opening at 3 p . m . on the 

next working day. 
6 . The price quoted would be firm and inclusive of all 

taxes, customs clearance, duties charges and levies as 
applicable and should indicate separately in financial 

bid as given in Annexure- B . 
7 . All the tenderers who quote for the supply of the 

items are required to be ready for demonstration of 

equipments of required . 
8 . The tenderer should also furnish the detailed 

specification technical compliance make brochures 
and other relevant details etc. of the items along with 
the Annexure - A . 
The successful tenderers should furnish security 
deposit for an amount not less than 10 % of the 
total contract value within 10 days from the date 
of purchase order in the form of Demand Draft in 
favour of Divisional Forest Officer, Kozhikode and 
the security deposit will be released on successful 
completion of the contract and also completion of the 

Warranty and Guarantee period . 
10 . In the event of the tenderers failure to supply the 

items as per the schedule specified in the purchase 
orders , the Divisional Forest Officer, Kozhikode 
may at its discretion with hold any payment until 
the completion of the contract and may also deduct 
from the tenderer as agreed liquidated damages 
etc . to the sum of 1 % of the contract price for the 
delayed supply for every work of delay or part of a 
week , subject to the maximum value of the liquidated 
damages being not more than 5 % of the value of 

delayed services . 
11 . Details of Warranty /Guarantee of the article if any 

should be shown specifically in the technical bid . 


Instructions to Tenderer for submitting tender 


1. Separate tender should be submitted for the each 

items. 


2. Separate tender should be submitted for the each 

items in two separate parts containing Technical 
Bid and Financial Bid in separate sealed envelopers 
clearly superscribed “ Technical Bid and Financial 
Bid ” with Tender No. and name of item and name 
and address of the tenderer and these two covers 
should be put together in large envelop , which should 
be sealed and superscribed with Tender Number, 
Name of Item , Name and Address of tenderers if 
any offer contains technical bids and financial bids 

together in one envelop such offers shall be rejected . 
3 . The tender should be superscribed with tender number 

and name of the supply articles and addressed to 
Divisional Forest Officer, Kozhikode , 6th Floor, 
B - Block , Civil Station , Malaparamba , Kozhikode- 20 . 
Late tenders will not be accepted . 


കേരള ഗവർണ്ണർക്കുവേി കോഴിക്കോട് ഡിവിഷനിലേക്ക് 
താഴെ പറയുന്ന സാധനസാമഗ്രികൾ വിതരണം ചെയ്യുന്നതിന് 
നിർമ്മാതാക്കൾ, അംഗീകൃത ഏജൻസികൾ, കച്ചവടക്കാർ 
മുത ലാ യ വ രിൽ നിന്നും മൽ സ ര സ്വ ഭാ വ ത്താ ടു കൂ ടി 
യതും പ്രത്യേകം പ്രത്യേകംമുദ്രവച്ച സീൽചെയ്തു തു മായ 
30e15 mol ĐÔ 15 - 2 - 2012 - 2000 ) smoo 2 . 30 262006) 
മുമ്പായി കോഴിക്കോട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ 
റുടെ ഓഫീസിൽ ലഭിക്കത്തക്ക വിധം ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് ഫോറങ്ങൾ അന്നേദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ 
കോഴിക്കോട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ലഭി 
ക്കുന്നതാണ്. ദർഘാസുകൾ അന്നേദിവസം വൈകുന്നേരം 
3 മണിക്ക് ഹാജരുള്ള കരാറു കാരുടെ സാന്നിദ്ധ്യ ത്തിൽ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെ 
ടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോതുറന്നു പരിശോധിക്കുന്നതാ 
ണ്. ദർഘാസിനൊപ്പം നിശ്ചിത നിരതദ്രവ്യം, ഏതെങ്കിലും 
അംഗീകൃത ബാങ്കിൽ അടച്ച് കോഴിക്കോട് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ മാറത്തക്ക വിധം പള്ഡ്ജ് 

O w .. ., 630010 nMoBJ Buol moglolong , 
സ്ഥിര നിക്ഷേപ സർട്ടിഫിക്കറ്റ്, മുതലായവയിൽ ഏതെങ്കിലും 


4 . The technical bids will be evaluated based on the 

documents submitted as per the orders in check 
list in Annexure - A and those that do not confirm 
record standards, conditions etc . shall be rejected . 
Unsuccessful technical bids of the technically 
disqualified bidders shall be returned to them , if 
required . 


5. ടെക്നിക്കൽ ബിഡ് തൃപ്തികരമായ ദർഘാസുകാരുടെ 
മാത്രം ഫിനാൻഷ്യൽ ബിഡ് തൊട്ടടുത്ത് പ്രവൃത്തി 
ദിവസം തൽസമയം ഹാജരുള്ള ദർഘാസു കാ രുടെ 
സാന്നിദ്ധ്യത്തിൽ ഉച്ചയ്ക്കുശേഷം 3 മണിക്ക് തുറന്ന് 
പരിശോധിക്കുന്നതാകുന്നു . 


ഒന്ന് സഹിതം ഉള്ളടക്കം ചെയ്യേതാണ്. ക്വാട്ട് ചെയ്യുന്ന 
തുകയുടെ1 % തുക നിര ത ദ വ്യ മായി ഉള്ളടക്കം ചെയ്യേ 
താ ണ് . 

മേൽപ്പറഞ്ഞ വിധ ത്തിലുള്ള നിര ത ദ വ്യം 
ഉള്ള ടക്കം ചെയ്യാ ത്ത തോ , പൂർണ്ണമായും പൂരിപ്പിക്കാ ത്ത 
തോ , പേരും വിലാസവും ഒപ്പും ഇല്ലാത്തതുമായ ടെറുകൾ 
നിരസിക്കുന്നതായിരിക്കും. ദർഘാസ് ഫോറത്തിന്റെ വില മട 
ക്കി കൊടുക്കുന്നതല്ല . ടെർ ഭാഗികമായോ പൂർണ്ണമായോ ന 
ിരസിക്കുവാനോ ഏതെങ്കിലും സാധനങ്ങളുടെ എണ്ണം കൂട്ടു 
വാനോ, കുറയ്ക്കു വാനോ ഉള്ള അധികാരം കോഴിക്കോട് 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 
മേൽപ്പറഞ്ഞ ടെർ തീയതി ഒരു പൊതു അവധി ദിവ സ 
മായി പ്രഖ്യാപിക്കപ്പെടുകയോ, മറ്റ് കാരണങ്ങളാൽ അന്നേ 
ദി വസം ടെർ നട ത്താൻ കഴിയാതെ വരികയോ 
ചെയ്യുന്നപക്ഷം പ്രസ്തുത ടെർ തൊട്ടടുത്ത പ വ്യത്തി 
ദിവസം മേൽപറഞ്ഞ സ്ഥലത്തും സമയത്തും വച്ച് അതേ 
വ്യവസ്ഥകൾ അനുസരിച്ച് നടത്തുന്നതായിരിക്കും. ടെർ ഫോറ 
ത്തിന്റെ വിലയായി 300 + വാറ്റ് ഒടുക്കേതാണ്. 


വിതരണം ചെയ്യുന്ന സാധനത്തിന്റെ വില രേഖപ്പെടു 
ത്തുമ്പോൾ ഒരെണ്ണത്തിന്റെ നിരക്കും നികുതിയും ഇത് 
രും കൂടിയ തുക എന്നിവ നിർബ ന്ധ മായും ഫിന 
ാൻഷ്യൽ ബിഡിൽ രേഖപ്പെടുത്തേതുമാണ്. 
. വിതരണം ചെയ്യുന്ന സാധനസാമഗ്രികളുടെ കൂടുതൽ 
സാങ്കേതിക വിവരണം ആവശ്യമെങ്കിൽ അത് മൂന്ന് 
ദി വ സ ങ്ങ ൾക്കകം നൽകു വാൻ കരാ റു കാ രൻ 
ബാധ്യസ്ഥനാണ്. 


മേൽപ്പറഞ്ഞ തീയ തി യിൽ ടെർ നട ക്കാതെ വരു 
കയോ, മുഴുവൻ ഇനങ്ങൾക്കും ടെർ ലഭിക്കാതെ വരികയോ 
ചെയ്താൽ പ്രസ്തുത ടെർ നടപടികൾ 22 - 2 -2012 - നും അന്നും 
നടക്കാതെ വന്നാൽ 29 - 2 -2012 - നും മേൽപ്പറഞ്ഞ സ്ഥലത്തും 
സമയത്തും ഇതേ വ്യവസ്ഥക്കനുസരിച്ച് ടെർ നടത്തുന്നതായി 
രിക്കും. സാധനസാമഗ്രികൾ വാങ്ങുന്നത് സംബന്ധിച്ച് നില 
വിൽ വനംവകുപ്പിനുള്ളഎല്ലാ വ്യവസ്ഥകളും സ്റ്റോർ പർച്ചേസ് 
നിയമപ്രകാരമുള്ള എല്ലാ വ്യവസ്ഥകളും ഈ ടെറിനും ബാധ 
കമായിരിക്കുന്നതാണ്. 


മറ്റ് നിബന്ധനകൾ 


വിത രണം ചെയ്യുന്ന സാധ ന സാ മഗി ക ളെ സംബ 
ന്ധിക്കുന്ന സാങ്കേതിക വിവരണം, ഉപയോ ഗ രീതി, 
ശ്രദ്ധിക്കേ കാര്യങ്ങൾ, മാർഗ്ഗനിർദ്ദേശങ്ങൾ, ബാഷർ 
തുടങ്ങിയവ ഉൽക്കൊള്ളുന്ന അനുബന്ധം- എ പ്രകാര 
മുള്ളവ നിർബന്ധമായും ടെക്നിക്കൽ ബിഡിനോടൊപ്പം 
ഉള്ളടക്കം ചെയ്യേതാണ്. 
9. വിജയിയായി ദർഘാസുകാരൻ സാധനങ്ങൾ വിതരണം 
ചെയ്യുന്നതിനായുള്ള അറിയിപ്പ് ലഭിച്ച് 10 ദിവസത്തി 
നുള്ളിൽ കരാർ തുകയും 10 % തുകയ്ക്ക് തുല്യമായ 

സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഡിവി ഷ ണൽ ഫോറസ്റ്റ് 
ഓഫീസർ, കോഴിക്കോടിന്റെ പേരിൽ പ്ളഡ്ജ്ചെയ്യേ 
താ ണ് . കരാർ വിജയക ര മായി പൂർത്തിയാ ക്കു ക 
യും അതതു സാ ധ ന ങ്ങ ളുടെ വാറി കാലാ വധി 
കഴി ഞ്ഞ തി നു ശേഷം സെക്യൂരിറ്റി തുക തിരിച്ചു 

കൊടുക്കുന്നതായിരിക്കും. 
10 . കരാർ വിജ യ ക ര മായി പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ 

കരാർ പൂർത്തിയാക്കുന്നതുവരെ കരാറുകാരന്റെ പേരി 
ലുള്ള എല്ലാ പണമിടപാടുകളും തടഞ്ഞുവെക്കുന്നതും 
വിതരണം ചെയ്യാൻ താമസിക്കുന്ന ഓരോ ആഴ്ചക്കും 
കരാർ തുകയുടെ 1 ശതമാനം തുകയുംഏറ്റവും കൂടിയത് 
5 ശതമാനം തുകയും കരാറുകാരനിൽനിന്നും ഈടാക്കു 

ന്നതുമായിരിക്കും. 
11. സാധനസാമഗ്രികളെ സംബന്ധിക്കുന്ന വാറി, ഗ്യാരി 
എന്നിവ ടെക്നിക്കൽ ബിഡിനോടൊപ്പം പ്രത്യേകം 
കാണിച്ചിരിക്കേതാണ്. 


1. ഓരോ ഇ ന ത്തിനും പ്രത്യേകം പ്രത്യേകം ടെർ 
- സമർപ്പിക്കേതാണ്. 
2. ഓരോ ടെറിനും കരാറുകാർ നിർബന്ധമായും പ്രത്യേകം 

പ്രത്യേകം സീൽ ചെയ്ത കവറുകളിൽ ടെക്നിക്കൽ ബ 
ിഡ്, ഫിനാൻഷ്യൽ ബിഡ് എന്നീ ര് ഭാഗങ്ങളിലായിട്ടാണ് 
ടെർ സമർപ്പിക്കേത്. കവറിനുമുകളിൽ ടെക്നിക്കൽ 
ബിഡ്/ ഫിനാൻഷ്യൽ ബിഡ് ടെർ നമ്പർ, വിതരണം 
ചെയ്യാനുദ്ദേശിക്കുന്ന സാധനത്തിന്റെ പേര്, മേൽ വി 
ലാസം എന്നിവ എഴുത്തുമാണ്. ഒരു ഭാഗം മാത്രമായി 
സമർപ്പിക്കുന്ന ടെറുകളും ടെക്നിക്കൽ ബിഡും/ ഫിന 
ാൻഷ്യൽ ബിഡും ഒന്നിച്ച് ഒരു കവറിലിട്ട് സമർപ്പിക്കുന്ന 
ടെറുകൾ നിരസിക്കുന്നതായിരിക്കും. 
ടെക്നിക്കൽ ബിഡ്/ ഫിനാൻഷ്യൽ ബിഡ് എന്നിവ 
ഉൾക്കൊള്ളുന്ന കവറുകൾ രും മറ്റൊരു കവറിലാക്കി 
ആയത് പ്രത്യേകം പ്രത്യേകം സീൽ ചെയ്ത് ആ 
കവറിനുമുകളിൽ ടെർ നമ്പർ, വിതരണം ചെയ്യുന്ന 
സാ ധ ന ത്തിന്റെ പേര് രേഖ പ്പെ ടുത്തി ടെ ററുടെ 
മേൽ വി ലാസം എന്നിവ ഡിവി ഷ ണൽ ഫോറസ്റ്റ് 
ഓഫീസർ, കോഴിക്കോട് ഫോറസ്റ്റ് ഡിവിഷൻ, 6 -ാം ന 
ില , ബി - ബ്ലോക്ക്, സിവിൽ സ്റ്റേഷൻ, മലാ പ്പറ മ്പ്, 
കോഴിക്കോട് എന്ന മേൽ വി ലാ സ ത്തിൽ സമർപ്പി 
ക്കേ താ ണ് . വൈകി ലഭിക്കുന്ന ടെറുകൾ 
സ്വീകരിക്കുന്നതല്ല . 
4. ടെറിനോ ടൊപ്പം അ നു ബ ന്ധം - എ യിലെ ചെക്ക് 
ലിസ്റ്റ് പ്രകാരം ആദ്യം ടെക്നിക്കൽ ബിഡ് തുറന്ന് 
പരിശോധിക്കുന്നതും ആയത് തൃപ്തികരമല്ലെങ്കിൽ 
നിരസിക്കുന്നതും അത്തരം ദർഘാസുകാരുടെ ഫിന 
ാൻഷ്യൽ ബിഡ് ആവശ്യമെങ്കിൽ തിരിച്ച് നൽകുന്നതു 
മായിരിക്കും. 


LIST OF EQUIPMENTS 


S . 


Tender No . and Name of work 

with specification 


Quantity 
(Approximate) 

- Nos. 


- (1 ) 


| ( 2 ) 


- (3 ) 


1 


160 


R / 01 / 2012 - Preparation and supply of 
multi coloured fire awareness boards 
(small) on sun pack sheet of size 
60 X 45 cm. 
R / 02/ 2012 - Preparation and supply of 
multi coloured fire awareness boards 
(large) on sun pack sheet of size 
90 x 60 cm . 


| 2 


30 


( 1 ) ( 2 ) 

( 3 ) 
3 R /03 /2012 — Cost of preparation and 150 

supply of Fire Beaters with handle of 
GI pipe of low thickness having a 
length of 1.45 Metal and dia of 2 .5c, 
( 1” ) fitted firmly using metal frame of 
shutter beeding of 6 cm width and 
5 rebates of Beater Flaps which are 
made of used reinforced rubber of 
3 .50 mm , 4 mm thickness and dimensions 
of 25 x 45 cm having 2 inward cuttings 
of 25 cm depth , including cost of 
materials working cost painting etc . 

complete . 
4 R /04 /2012 — Cost of Ordinary Bill hooks 35 

with wooden handles. Total length 
40 .45 cm , Middle width 5 - 7 cm weight 

500 -600 gm . 
5 R /05 /2012 — Cost of sharpened spades — 20 

length 22 - 24 cm width 20 cm , weight 

1 kg. welded with GI handle of 1 m length . 
6 R /06 /2012 — Hi- Tech Knapsack Water 10 

Sprayer — 16 Lit. capacity (SRP — 60 ). 
7 R /07 /2012 — Nozzle -adjustable Brass 10 

Nozzles. 
8 R /08 /2012 — Torches – Digi LED — 3 Cell 30 

Torch — 1 Watt output, Bright White 

Light LED Torch with 3 batteries . 
9 R /09 /2012 — Torch Cells ( Batteries) for 90 

3 Cell LED Torches . 
10 R / 10 /2012 — Water Bottles — Thermoware 60 

2 ltr. capacity. 
11 R /11/2012 — Hand held rechargeable 1 

search light (HID ), Operating range 
1500 M , Battery 12V, 7 AH led acid 
Battery type rechargeable, SMF Light 
intersity 5 M Candle Power Lamp 
35W HID Xenon . 
R / 12/2012 — Hand held rechargeable 
Search light- 1000 mtr. operating range 
( Halogen ) Battery 12 V , 7 AH led acid 
battery type , Rechargeable SMF light 
intensity 2 M Candle Power Lamp 

55 W Halogen . 
13 R /13/2012 — Flash light ( large ) LED with 5 

Nicad battery 2000 mts . power light 

with large head . 
14 R / 14 /2012 — Flash light (medium ) LED 15 

with Nicad battery 1000 mts. power light 

with large head . 
15 R / 15/2012 — Flashlight ( small ) LED 20 

with Nicad battery 750 mts . power light 
with large head . 


12 


2 


Divisional Forest Office , 
Kozhikode . 


( Sd .) 
Divisional Forest Officer . 


